Kerala Gazette No. 51 dated 30th December 2014 . 
PART I 


Section 


iii 


A 


GOVERN 


- 9കാ 


സസ് 


. . - 


WMENT OF 


OF KERALA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- എ ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 23697 ലെഗ്.എ2/ 2014 / നിയമം. 


തിരുവനന്തപുരം, 2014 നവംബർ 13 

1190 തുലാം27 
1936 കാർത്തികം 22 


2014 നവം ബർ 13 -ാം തീയതി കേരള ഗവർണ്ണർ വിളം ബ ര പ്പെ ടു ത്തിയ 
താഴെ പറയുന്ന ഓർഡിനൻസ് പൊതു ജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


സി . രമണി, 
നിയമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


G. 62/ 2014/ S - 2 . 


13 


2014 - ലെ 29 -ാം നമ്പർ ഓർഡിനൻസ് 


2014 - ലെ കേരള മുദ്രപ്പത്ര ( ഭേദഗതി) ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയഞ്ചാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


1959 - ലെ കേരള മുദ്രപ്പത് ആക്റ്റ് വീണ്ടും 

-- ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ഓർഡിനൻസ് 


പീഠിക . - 1959 - ലെ കേരള മുദപ്പത് ആക്റ്റ് ഇതി നു ശേഷം കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാലും ; 


- കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര നടപടി 
എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് 
ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 


ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 1) -ാം 
ഖണ്ഡ പ്രകാരം നൽകപ്പെട്ട അധികാ ര ങ്ങൾ വിനി യോ ഗിച്ച് കേരള ഗവർണ്ണർ 
താഴെ പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു: 


1. ചുരുക്കപ്പേരും പാ രം ഭ വും . - ( 1 ) ഈ ഓർ ഡി നൻ സിന് 2014 - ലെ 


കേരള മുദ്രപ്പത്ര ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 


- ( 2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


- 2. 1959- ലെ 17 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണെന്ന് - 
ഈ ഓർഡിനൻസ് നില വി ലി രിക്കുന്ന കാല ത്ത് , 1959 - ലെ കേരള മുദ്രപ്രത 
ആക്റ്റിന് ( 1959- ലെ 17 ) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് പരാമർശിക്കപ്പെടുക ) 
3 -ാം വകു പ്പിൽ പരാമർശിച്ചിരിക്കുന്ന ഭേദ ഗ തിക്ക് വിധേ യ മായി പ്രാബല്യം 
ഉണ്ടായിരിക്കുന്നതാണ്. 


- 14 


3. 28എ വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിന്റെ 28എ വകുപ്പിൽ, (4) -ാം 
ഉപവകുപ്പിനുശേഷം താഴെപറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: - 

- “( 5 ) (1 ബി ) ഉപ വകുപ്പുപ്രകാരം ഭൂമിയുടെ വർദ്ധിപ്പിച്ച ന്യായ വില 
പ്രസിദ്ധീകരിച്ചതിന് ശേഷം, (4) -ാം ഉപവകുപ്പിൻകീഴിലെ ഒരു അപ്പീലിന്മേൽ ഭൂമിയുടെ 
ന്യായവില നിശ്ചയിച്ചതിൽ സങ്കടമുള്ള ഏതൊരാൾക്കും, (1 ബി) ഉപവകുപ്പ് പ്രകാരമുള്ള 
വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച തീയതി മുതൽ ഒരു വർഷക്കാലയളവിനുള്ളിൽ 
അപ്പീലിൽ പാസ്സാക്കിയ ഉത്തരവ് പുനഃപരിശോധിക്കുന്നതിനായി കളക്ടർക്ക് ഒരു 
അപേക്ഷ സമർപ്പിക്കാവുന്നതും, കളക്ടർ, നിർണ്ണയിക്കപ്പെടാവുന്ന അങ്ങനെയുള്ള 
രീതിയിലും അങ്ങനെയുള്ള കാലയളവിനുള്ളിലും ആയത് തീർപ്പാക്കേണ്ടതുമാണ്.”. 


പി . സദാശിവം, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


എസ്. ഗിരിജാ ദേവി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


15 


